Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL / TV ( N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


- 
കCOVERNM 


രള സർട് 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


- ചൊവ്വ 


നമ്പർ 


വാല്യം 7 ) 
Vol. VII ) 


2018 ജൂ ലൈ 24 

24th July 2018 
1193 കർക്കടകം 8 
8th Karkadakam 1193 
1940 ശാവണം 2 
2nd Sravana 1940 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ എ . ഇ .( 3 ) 642 / 2016 . 


| 2018 ജൂൺ 


26 . 


5, 000 


10,000 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരു വ ന ന്ത പുരം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യത യുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
31 - 7 - 2018 ഉച്ചയ് ക്ക് 2 .30 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
ദിവസം ആയിരുന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


1 RIDF XXII — Construction of Pump 

house and supply and installation of 

submersible pump set -- 1, 96, 100 . 
2 RIDF XXII - Supply and installation of 

irrigation net work at Banana Nursery , 

Peringamala -- 3, 86, 750 
3 RIDF XXII — Raising of bund road at 

Pandarakkari Padasekharam in 

Thiruvananthapuram District - 1 , 16,025 
4 RIDF XXII — Strengthening and raising 

bund road at Kanjirathadi Padasekharam 
- 4, 69 , 104 

പുനർ ദർഘാസ് 
5 RIDF XXII — Providing Rain Water 

Harvesting System at RTTC Vellayani — 
- 3 , 60 , 000 


3,0000 


11, 800 


9 ,000 


Gaz. No. 30/2018 /DTP (Agriculture ). 


15 


24th JULY 2018 ] 


AGRICULTURE DEVELOPMENT AND FARMERS WELFARE DEPARTMENT 


62 


- ദർഘാ സ് ഫോറത്തിന്റെ വില കമ നമ്പർ 1, 3 
എന്നിവയ്ക്ക് 500 + GST, ക്രമ നമ്പർ 2- ന് 800 + GST, 
കമ നമ്പർ 4 - ന് 1, 0 0 0 + GST, കമ ന മ്പർ 5 - ന് 
750 + GST. 
കാലാവധി 6 മാസം. 

ദർഘാസ് ഷെഡ്യൂളുകൾ തിരുവനന്തപുരം ആനയറ 
യിലുള്ളകൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും അന്നേ ദിവസം 1 മണിവരെ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള 
അപേക്ഷ സമർപ്പിക്കേണ്ടതും ദർഘാസ് പ്രമാണം അംഗീകൃത 
കരാറുകാർക്ക് മാത്രം നൽകുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിര തദവ്യമായി ദർഘാ സി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
- 500 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് നിശ്ചിത 
ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
ആനയറ പി . ഒ ., 

എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം, 

എഞ്ചി നീ യർ (കൃഷി) . 
ഫോൺ- 0471- 2743820. 


16 


